( C 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL / TV ( N )/ 634/ 2012- 14 


GOVERN 


ം 


ക 


രള സർക്കി 


SRNMENT 
OF 


ക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 10 
10th June 2014 
1189 ഇടവം 27 
27th Idavam 1189 
1936 ജ്യേഷ്ഠം20 
20th Jyaishta 1936 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Animal Husbandry Department 


പുനർ ലേല പരസ്യം 


കാ ര ണ വ ശാൽ പൊതു അ വ ധി യാ കു ക യാ ണ ങ്കിൽ 
അടുത്ത പ്രവർത്തി ദിവസം പകൽ 11. 30 മണിക്ക് ലേലം 
നടത്തുന്നതായിരിക്കും. 


നമ്പർ സി - 36 / 2011. 


2014 മേയ് 9. 


കപ, , 


അടിമാലി മേഖലാ കൃത്രിമ ബീജസങ്കലന കേന്ദ്രത്തിലെ 
1990 മോഡൽ കെ .എൽ. 01 എ - 2843 നമ്പർ മഹീന്ദാ 
എം . എം . 540 ഡീസൽ ജീപ്പ് (മൃഗസംരക്ഷണ വകുപ്പ് വക ) 
2014 ജനുവരി മാസം 24 -ാം തീയതി ലേലം ചെയ്തുവെങ്കിലും 
സ്ഥിര പ്പെ ടു ത്താൻ കഴിയാത്തതിനാൽ ഇടുക്കി ജില്ലാ 
മൃഗസംരക്ഷണ ഓഫീസറുടെ നിർദ്ദേശാനുസരണം മേൽപ്പടി 
വാഹനം 2014ജൂൺ മാസം 25 -ാം തീയതി ഈ ആഫീസിൽവച്ച് 
ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ആഫീസർ/ നിയോഗിക്കുന്ന ആൾ, 
പരസ്യമായി പുനർലേലം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 
പസ്തുത വാഹനം, ലേല തീയ തിക്കുമുമ്പായി 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും പകൽ 10 മണി മുതൽ 
വൈകുന്നേരം 5 മണിവരെ അടിമാലി അസിസ്റ്റന്റ് പ്രോജക്റ്റ് 
ഓഫീസറുടെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 


- ലേല ത്തി നു പു റമെ സീൽവച്ച് ദർ ഘാ സു കളും 
സ്വീക രി ക്കു ന്ന താ ണ് . ദർഘാ സു കൾ തപാൽമാർഗ്ഗം 
അസിസ്റ്റന്റ് പ്രോജക്റ്റ് ഓഫീസർ, റീജിയണൽ എ . ഐ . 
സെന്റർ, അടിമാലി, പിൻ- 685 561, എന്ന വിലാസത്തിൽ ലേല 
ദിവസം രാവിലെ 11 മണിക്ക് മുൻപായി കിട്ടത്തക്കവിധം 
അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ വെള്ളക്കടലാസിൽ സ്വന്തം 

കൈപ്പടയിൽ എഴുതിയാൽ മതിയാകു ന്ന താ ണ് . വൈകി 
കിട്ടുന്ന ദർഘാ സു കൾ പരി ഗ ണിക്കു ന്ന ത ല്ല . ദർഘാ സ് 
സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം അടച്ചതിന് കിട്ടിയ രസീത് 
രസീതിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അടക്കം ചെയ്തിരി 
ക്കേണ്ടതാണ്. അസ്സൽ രസീത് ദർഘാസുകൾ തുറക്കുന്ന 
സമയത്ത് സമർപ്പിക്കേണ്ടതാണ്. അപ്രകാരം നിരതദ്രവ്യത്തിന്റെ 
വിവ ര ങ്ങൾ അടക്കം ചെയ്തിട്ടില്ലാത്ത ദർ ഘാ സു കൾ 
പരിഗണിക്കുന്നതല്ല. ഒരാൾക്കു തന്നെ പരസ്യ ലേലത്തിലും 
ദർഘാസിലും ഒപ്പം പങ്കുചേരാവുന്നതും നിരതദ്രവ്യം ഒരിക്കൽ 
മാത്രം അടച്ചാൽ മതിയാകുന്നതുമാണ്. ലേല സമയത്തോ 
ദർഘാസിനൊപ്പമോ സർക്കാർ ഏജൻസികൾ പുറപ്പെടുവിക്കുന്ന 
ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് സമർപ്പിക്കേണ്ടതാണ്. 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ 
സമയത്ത് ഈ ഓഫീസിൽ ഹാജരാകേണ്ടതും അന്നേദിവസം 
രാവിലെ 11 മണിക്ക് മുമ്പായി 5,000 (അയ്യായിരം രൂപ മാത്രം) 
നിര ത ദ വ്യ മായി ഈ ഓഫീസിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ ലേലതീയതി ഏതെങ്കിലും 


KERALA GAZETTE 


[PART III 


- ഈ ദർഘാസുകൾ പരസ്യ ലേലം കഴിഞ്ഞാലുടനെ - പ്രസ്തുത നിബന്ധനകൾക്ക് വിപരീതമായി ലേലം/ 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക - ദർഘാസ് കൊണ്ട് ആൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ 
വിളിക്കുന്ന/ രേഖപ്പെടുത്തിയ ആളിന്റെ പേർക്ക് ലേലമോ/ 

-- അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക്മുതൽകൂട്ടുന്നതും വാഹനം 
ദർ ഘാ സോ മൃഗ സം രക്ഷണ വകുപ്പ് ഡയ റ ക് ട റുടെ 

പുനർ ലേലം ചെയ്യുന്നതും അപ്പോൾ സർക്കാരിനുണ്ടാകുന്ന 
അംഗീകാരത്തിന് വിധേയമായി താല്ക്കാലികമായി സ്ഥിരപ്പെടു 

നഷ്ടത്തിന് ടിയാൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 
ത്തുന്നതും, ടിയാൻ ലേല ദർഘാസ് തുകയുടെ പകുതി, - ലേലം/ദർഘാസ് അംഗീകരിക്കുകയോ, നിരസിക്കുകയോ 
നിര ത ദ വ്യം കഴിച്ച് അപ്പോൾത്തന്നെ ഈ ഓഫീസിൽ ചെയ്യുവാനും യാതൊരു കാരണവും കാണിക്കാതെ ലേലം ഏത് 
അടയ്ക്കേണ്ടതുമാണ്. 

സമയത്തും നിർത്തിവയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തു 

ന്നതിനുമുള്ള അധികാരം ജില്ലാ മൃഗസംരക്ഷണ ആഫീസർ/ 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിക്കിട്ടി വാഹനം കൈവശ അസിസ്റ്റന്റ് പ്രോജക്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
പ്പെടുത്തുന്നതിനുള്ള അറിയിപ്പ് ലഭിച്ചുകഴിഞ്ഞ് 10 ദിവസ 

- കൂടുതൽ വിവരം അടിമാലി ആർ. എ . ഐ . സി .യിൽ നിന്നും 
ത്തി നകം ബാക്കി പകുതി വിലയും നിയമാനുസൃതമായ അറിയാവുന്നതാണ്. 
വില്പന നികുതിയും അധിക വില്പന നികുതിയും ഈ 

- ( ഒപ്പ്) 
ഓഫീസിൽ അടയ്ക്കേണ്ടതും അന്നുതന്നെ വാഹനം സ്വന്തം മേഖലാ കൃത്രിമ ബീജസങ്കലന കേന്ദ്രം, അസിസ്റ്റന്റ് 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 

അടിമാലി. 

പ്രോജക്റ്റ് ഓഫീസർ. 


